Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No. രജി. നമ്പർ 
KL/TV( N )/ 12/2009- 2011 


MENT OF 


V 
GOVERNAL 


KERALA 


न्याव अव 


, 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LV 


23rd November 2010 

2010 നവംബർ 23 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


വാല്യം 55 


നമ്പർ 


2nd Agrahayana 1932 
| 1932 അഗ്രഹായനം 2 


PART III 
Forest Department 


തിരുവനന്തപുരം ഡിവിഷൻ 

ദർഘാസ് പരസ്യം 


- (1) 


(2) 


നമ്പർ ഡി - 6060 / 2010 . 


2010 നവംബർ 4 . 


2 ഡി -6553 / 2010 - പാലോട് റെയിഞ്ചിൽ ആനപ്പാറ 

ഗാർഡ് സ്റ്റേഷന്റെ ചുറ്റുമതിൽ നിർമ്മാണം - 
രൂപ 2,00,000 


5 ,000 


3 ഡി - 6474 / 2010 - കുളത്തുപ്പുഴ റെയിഞ്ചിൽ 

മടത്തറ ഗാർഡ് ടി - രൂപ 1,50, 000 


3 ,750 


കേരള ഗവർണ്ണർക്കു വേണ്ടി തിരു വ ന ന്ത പുരം 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ താഴെ വിവരിക്കുന്ന ജോലി 
കൾക്ക് പൊതുമരാമത്ത് വകുപ്പിലെ അംഗീകൃത കരാറു 
കാ രിൽനിന്നും ഓരോ ജോലിക്കും മുദ്രവച്ച കവറുകളിൽ 
പ്രവർത്തിയുടെ പേര് കാണിച്ചു കൊണ്ടുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 2010 ഡിസംബർ മാസം 
1 -ാം തീയതി പകൽ 3 മണിവരെ തിരു വ ന ന്ത പുരം 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ സ്വീകരിക്കുന്നതും 3. 30 - ന് 
ഹാജരുള്ള ദർഘാസുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്ന 
തുമാണ്. 


4 ഡി -6475 / 2010 - കുളത്തുപ്പുഴ റെയിഞ്ചിൽ 

പാണ്ടിമൊട്ടയിൽ ക്യാമ്പ് ഷെഡ് നിർമ്മാണം - 
രൂപ് 2 , 50,000 


6 ,250 


5 ഡി - 6326 / 2010 -കുളത്തുപ്പുഴ റെയിഞ്ചാഫീസ് 

കോമ്പൗണ്ടിൽ ടൈപ്പ് III ക്വാർട്ടേഴ്സ് 
നിർമ്മാണം - രൂപ 9,73,000 


നിരതദ്രവ്യം 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
ഉദ്ദേശ അടങ്കൽ തുകയും 


കമ 
നമ്പർ 


24, 350 


രൂപ് 


- (1) 


| ( 2 ) 


- ജി1- 4095 / 2010 - പരുത്തിപ്പള്ളി റെയിഞ്ചിൽ 
റെയിഞ്ചാഫീസ് കോമ്പൗണ്ടിൽ ടൈപ്പ് II 
ടി - രൂപ 7, 80 ,000 


19 , 500 


1 ഡി -6363/ 2010 - പരുത്തിപ്പള്ളി റെയിഞ്ചിലെ 

വിതുര ഫോറസ്റ്റ് ഗാർഡ് സ്റ്റേഷന്റെ 
റീടെയിനിംഗ് വാൾ നിർമ്മാണം - 
രൂപ 2,00 ,000 


7 ജി3 - 5074 / 2010 - പാലോട് റെയിഞ്ചിൽ പച്ച 

മലയിൽ ടൈപ്പ് II ടി - രൂപ 7,80, 000 


5 ,000 


| 19 , 500 


23rd Nov. 2010 ] 


FOREST DEPARTMENT 


552 


against each depot. The sale will be subject to the 
conditions notified in the Kerala Gazette No. 50 dated 
22 - 12 -2009 by the Chief Conservator of Forests vide 
Letter No. Pro.5 -6835/09 dated 2 - 12 -2009 . Further details 
can be had from Timber Sales Division , Kottayam and 
corresponding depots during the working hours. 


8 ജി3 - 5075/ 2010 - പാലോട് റെയിഞ്ചിലെ 
എളമ്പ ക്കോട് ടൈപ്പ് II ക്വാർട്ടേഴ്സ് സ് 

നിർമ്മാണം രൂപ 7,80,000 
9 ജി2 - 5061/ 2010 - കുളത്തുപ്പുഴ റെയിഞ്ചിൽ 

ശങ്കിലിയിൽ ടൈപ്പ് II ടി - രൂപ 8,05,000 
10 ജി2 - 3232/ 2010 - തിരുവനന്തപുരം ഫോറസ്റ്റ് 

ഹെഡ് ക്വാർട്ടേഴ്സിലെ പഴയ കെട്ടിടത്തിന്റെ 
പുനരുദ്ധാരണം- രൂപ 10 ,70 ,000 


19 , 500 


| 20 , 150 


SCHEDULE 


| 26,750 


Depot 


Date 


ടെണ്ടർ ഫോറത്തിന്റെ വില ക്രമനമ്പർ 1, 2, 3 ഇവയ്ക്ക് 
രൂപ 400 + വാറ്റ്, ക്രമനമ്പർ 4- ന് രൂപ 500 + വാറ്റ്, ക്രമനമ്പർ 
5 മുതൽ 9 വരെ രൂപ 1,500 + വാറ്റ്, കമനമ്പർ 10 - ന് രൂപ 
1,700 + വാറ്റ്. 


Class/Approximate Quantity 
Teak Other Soft - Aproxi 
(mº) species wood mate 
| ( m ) ( nm ") Value 

( Rs.) 


- ജോലി ചെയ്തുതീർക്കേണ്ട കാലാവധി കരാർ തീയതി 
മുതൽ 6 മാസം. 


Vettikkadu 
Thalakkodu 


1-12-2010 
23- 12 - 2010 


50 
150 


30 
30 


. 
.. 


30lakhs 
70 lakhs 


E . M. D . Teak , Rose wood - Rs. 20 ,000 . 

- Other Species - Rs. 10, 000. 
Value of tender form - Rs. 200 + VAT. 


ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിവരങ്ങളും തിരുവനന്തപുരം 
ഡിവിഷണൽ ഫോറസ്റ്റ് ആഫീസിൽനിന്നും എല്ലാ പ്രവൃത്തി 
ദിവസങ്ങളിലും ഓഫീസ് സമയത്തും ദർഘാസ് ദിവസം 
ഉച്ചയ്ക്ക് 1 മണിവരെയും ദർഘാസ് പ്രമാണത്തിന്റെ വിലയും 
വിൽപ്പന നികുതിയും ഉൾപ്പെടെ പണമായി അടച്ച് രേഖാമൂലം 
അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. 

- ദർഘാസ് പ്രമാ ണ ത്തിനു വേണ്ടി അടയ്ക്കുന്നതുക 
മട ക്കി ക്കൊ ടു ക്കു ന്ന ത ല്ല . മറ്റു വ്യവ സ്ഥ ക ളെല്ലാം 
പൊതുമരാമത്ത് വകുപ്പിൽ നിലവിലുള്ളതുപോലെയായിരിക്കും. 
കൂടാതെ ജി. ഒ. ( പി ) നമ്പർ 540/ 08/ ഫിൻ. തീയതി 1- 12- 2008 - ലെ 
വ്യവസ്ഥകളും ഈ പ്രവൃത്തിക്ക് ബാധകമായിരിക്കും. 

നിരതദ്രവ്യത്തിനു വേണ്ടി ഡാറ്റുകൾ ഡിവിഷണൽ 
ഫോറസ്റ്റ് ആഫീസറുടെ പേരിലുള്ളതും പ്രവൃത്തിയുടെ 
പേരെഴുതി ആവശ്യമായ സ്റ്റാമ്പ് പതിച്ച് ഒപ്പിട്ടിട്ടുള്ളതും 
ആയിരിക്കണം. ദർഘാസിനോടൊപ്പം 50 രൂപ വിലയുള്ള 
മുദ്രപ്പത്രത്തിൽ പ്രാഥമിക ഉടമ്പടി കൂടി സമർപ്പിക്കേണ്ടതാണ്. 
ദർഘാസ് ദിവസം ഏതെങ്കിലും കാര ണ വശാൽ അവധി 
ദിവസമായാൽ അടുത്ത പ്രവൃത്തി ദിവസം നേരത്തെ നിശ്ചയി 
ച്ചിരുന്ന സമയത്തും സ്ഥലത്തും വച്ച് ദർഘാസ് സ്വീകരിക്കു 
ന്നതും തുറക്കുന്നതുമാ ണ്. മേൽപ്പറഞ്ഞ ദിവസങ്ങളിൽ 
ദർഘാസ് ലഭിക്കാത്ത ജോലികൾ 2010 ഡിസംബർ മാസം 
8 -ാം തീയതി നിശ്ചിത സമയത്തും സ്ഥല ത്തും വച്ച് 
മേൽപ്പറഞ്ഞ വ്യവസ്ഥകൾ പ്രകാരം ടെണ്ടർ സ്വീകരിക്കുന്നതും 
തുറക്കുന്നതുമാണ്. 


കോട്ടയം ഗവൺമെന്റ് തടി വില്പന വിഭാഗത്തിന്റെ 
കീഴിലുള്ള ഡിപ്പോകളിലെ തടിയിനങ്ങൾ താഴെപ്പറയുന്ന 
തീയ തി ക ളിൽ 22 - 12 - 2 009 - ലെ കേരള ഗസറ്റ് നമ്പർ 
50 - ൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ( സംരക്ഷണം) 
2 - 12 - 2009 -ാം തീയതിയിലെ പാ . 5 - 6835 / 09 -ാം നമ്പരായി 
പ്രസിദ്ധീകരിച്ചിട്ടുള്ള നിബന്ധനകൾക്ക് വിധേയ മായി 
ദർഘാസ്/ ലേല വ്യവസ്ഥപ്രകാരം വിൽക്കുന്നതാണ്. വിശദ 
വിവരങ്ങൾക്ക് ഈ ഓഫീസിലോ, ഡിപ്പോ ഓഫീസുകളിലോ 
ബന്ധപ്പെടേണ്ടതാണ്. 

- പട്ടിക 


ഡിപ്പോ 


തീയതി 


ഇനം/ഉദ്ദേശ അളവ് 
തേക്ക് ഘനമരം വെള്ള ഉദ്ദേശ 
( ക്യു . മീ .) ( ക്യു . മീ .) മരം വില 

- ( ക്യു . മീ.) 


തലക്കോട് 23 - 12 - 2010 
വെട്ടിക്കാട് 1-12- 2010 


150 
50 


30 
30 


.. 70 ലക്ഷം 
. 30 ലക്ഷം 


നിരതദ്രവ്യം: 


ഡിവിഷണൽ ഫോറസ്റ്റ്ആഫീസ്, 
തിരുവനന്തപുരം. 


( ഒപ്പ്) 
ഡിവിഷണൽ 
ഫോറസ്റ്റ് ആഫീസർ. 


തേക്ക്, ഈട്ടി- 20, 000 രൂപ. 
മറ്റിനം 10 , 000 രൂപ. 


TIMBER SALES DIVISION , KOTTAYAM 

AUCTION - CUM - TENDER NOTICE 


ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 200 + വാറ്റ്. 


No . TS2 -1498 /2009 . 


27th October 2010 . 


The undermentioned quantity of timber kept in each 
timber depots under Timber Sales Division , Kottayam will 
be sold in public Auction -cum - Tender on the dates noted 


Office of the Divisional 
Forest Officer, 

Sales Division , 
- Kottayam . 


| ( Sd.) 
Divisional Forest Officer. 


23rd Nov . 2010] FOREST DEPARTMENT 

553 
SANDAL DIVISION , MARAYOOR 

Earnest Money Deposit - Rs. 50 ,000 . 
TENDER - CUM - AUCTION SALE NOTICE 

Cost of tender form — Rs. 200 + 4 % VAT 
No. E -2205 /2010 . 

26th October, 2010 . Last date , time and place for issuance of tender 
The following quantities of cleaned sandalwood 

form — 8 a. m . on the date of auction, Forest Range Office, 

Marayoor. 
(billets, roots and chips ), sandal saw dust and sandal 
powder stacked and stored at Government Sandal Depot Last date , time and place for receipt of tender form 
Godown in Marayoor Range will be offered for sale by 9 a.m . on the date of auction at Forest Range Office , 
tender - cum - auction at 10 a . m . on 2nd December 2010 Marayoor. 
( 2 - 12 -2010 ) at the Government Sandal Depot, Marayoor 
(Marayoor is situated at Munnar-Udumalpet Road 42 kms. 

Time and Date of Auction — 2 - 12 -2010 , 10 a.m . 
North East of Munnar and 45 kms. South West of 

Place of Auction - Government Sandal Depot, 
Udumalpet ) by the Divisional Forest Officer, Sandal 

Marayoor. 
Division , Marayoor or any other officer authorized for the 
purpose in the presence of the Chief Conservator of 

The Divisional Forest Officer, Sandal Division , 
Forests (Protection ) and the Chief Conservator of Forests , Marayoor reserves the right to exclude any class or 
High Range Circle , Kottayam as per sale conditions quantity of sandalwood shown in the schedule above from 
notified in the tender -cum -auction notification , the general sale . The tenderer /bidder should produce a certificate 
sale conditions published in Kerala Gazette No. 50 dated issued by the concerned District Magistrate to prove his 
22 - 12 -2009 vide Notification No . Pro - (5 )-6835 /2009 dated Identity, Permanent address, Signature and Photo . They 
2 - 12 - 2009 of the Chief Conservator of Forests should produce an attested photo copy of the Electoral 
( Protection ), Thiruvananthapuram and the approved general Identity Card also . Those who fail to produce the Identity 
sandal sale conditions published in Kerala Gazette No. 41 Certificate as above will not be allowed to participate in 
dated 14 - 10 - 2008 vide Notification No. MDE - 3991/ 07 

the sale . Each tenderer/bidder must deposit, before being 
dated 17 - 9 - 2008 of the Divisional Forest Officer, Sandal 

permitted to participate in the sale , an EMD of 
Division , Marayoor. If the tender- cum - auction cannot be 

Rs. 50 ,000 (Rupees Fifty thousand only ) and sign the sale 
conducted on the tender - cum - auction day due to 

notice in token of acceptance of the sale conditions. The 
unavoidable reasons, it will be conducted on the next 

lot number and the rate should be legibly written in the 
working day at the appointed venue and time. The tender 

tender form both in figures and words . The successful 
forms will be available for sale at Forest Range Office , 

tenderer/bidder should remit the full sale value if the 
Marayoor one week before the date of auction at a price 

tender /bid value is less than Rupees fifty thousand only. If 
of Rs. 200 + 4 % VAT. The sale of tender forms will be 
closed at 8 a .m . on the date of auction . The sealed tender 

the tender /bid value is more than Rupees fifty thousand , 
will be accepted in Forest Range Office, Marayoor until 

35 % of the sale value, subjected to a minimum of Rupees 
9 a .m . of the date of auction . The tenders received after 

fifty thousand and a maximum of Rupees two lakh and 
the specified time will be rejected . The incomplete and 

fifty thousand , should be remitted on the date of auction 
defective tender forms will also be rejected . The tenderer 

either in cash or as Nationalised Bank Demand Draft 
should clearly record the lot numbers as well as the rate 

drawn in favour of the Forest Range Officer, Marayoor 
offered for each lot which is intended to be purchased . 

and payable at State Bank of Travancore , Munnar Branch . 
The tenderer should properly sign in tender forms. 

If the 35 % of the sale value is more than Rupees two 
lakh and fifty thousand, the balance amount should be 
remitted within seven days from the date of auction in the 

Sub - Treasury, Devikulam and the receipted chalan should 

Approximate 
Sl. Class No. Name of Class 

be produced before the Forest Range Officer, Marayoor. 
quantity in 
(Kg.) 

Value Added Tax @ 12 .5 % will be applicable to all 

successful bidder/ tenderer irrespective of the destination of 
1 V Class Gadbadla 

909. 200 

transportation and purpose . 
2 VI Class Bagradad 

29339.660 

If any modifications or change in the sale conditions 
3 VII Class Root First Class 2355.640 

are intimated by the Chief Conservator of Forests 
VIII Class Root Second Class 1810 . 020 

(Protection ), Thiruvananthapuram that will also be 
IX Class Root Third Class 1460 . 360 applicable to this tender-cum -auction sale and it will be 
6 X Class Jaipokal 

4975 .500 informed to the bidder /tenderer before tender -cum -auction . 
7 XI Class Cheria 

1949 . 350 

The undersigned reserves the right to alter the quantities 

of sandal materials mentioned in the above schedule or to 
8 XII Class Mixed Chips 

3050 . 360 

cancel the tender -cum - auction of any sandal materials 
9 XIII Class Saw dust 

23 . 900 

without further notice . 
Sandal Powder 1327 .500 

More details regarding the tender-cum - auction sale 
Total 

47201.490 can be had from the Forest Range Office , Marayoor 


IEDULE 


23rd Nov. 2010] 


FOREST DEPARTMENT 


554 


| 


O 


- 


10 


.. 


( Phone : 04865 252378 ) or from the Divisional Forest 

(1) (2 ) 

( 3 ) 
Office , Sandal Division , Marayoor (Phone: 04865 252988) 
on all working days. The details can also be had from the 

- 8 XII -ാം ക്ലാസ് മിക്സഡ്ചിപ്സ് 3050 . 360 
Department Official website www .forest .kerala .gov. in . 

XIII -ാം ക്ലാസ് സോ ഡസ്റ്റ് 

23. 900 
മറ യൂർ ചന്ദ ന ഡി വി ഷ നിൽ മറയൂർ റെയിഞ്ചിൽ 

സാന്റൽ പൗഡർ 1327. 500 
സർക്കാർവക ചന്ദന ഡിപ്പോയിൽ ചെത്തിമിനുക്കി സൂക്ഷിച്ചി 
ട്ടുള്ളതും താഴെപ്പട്ടികയിൽ വിവരിക്കുന്നതുമായ ചന്ദനത്തടികൾ 

ആകെ 

47201. 490 
( ബില്ലറ്റുകൾ, വേരുകൾ, ചീളുകൾ), ചന്ദന അറക്കപൊടി, 
ചന്ദനപൗഡർ എന്നിവ 2010 ഡിസംബർ മാസം 2 -ാം തീയതി 

നിരതദ്രവ്യം രൂപ 50, 000 (അമ്പതിനായിരം രൂപ മാത്രം). 
(2 - 12 - 2010 ) പകൽ 10 മണിക്ക് മറയൂർ ഡിവിഷണൽ ഫോറസ്റ്റ് 

ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 200 + 4 % മൂല്യ 
ഓഫീസറോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന മറ്റേതെങ്കിലും 

വർദ്ധിത നികുതി ( VAT ). 
ഉദ്യോഗസ്ഥനോ മറയൂർ സർക്കാർ ചന്ദന ഡിപ്പോയിൽവച്ച് 
(മൂന്നാർ - ഉടുമൽപേട്ട് റോഡിൽ മൂന്നാറിൽ നിന്ന് 42 കിലോ ദർഘാസ് വിതരണം ചെയ്യുന്ന അവസാന തീയതിയും 
മീറ്റർ വടക്ക് കിഴക്ക് ദിശയിലും, ഉടുമൽപേട്ടയിൽനിന്ന് 45 കിലോ സമയവും സ്ഥലവും - ലേലദിവസം രാവിലെ 8 മണി, മറയൂർ 
മീറ്റർ തെക്ക് പടിഞ്ഞാറ് ദിശയിലും മറയൂർ സ്ഥിതി ചെയ്യുന്നു ) റെയിഞ്ചാഫീസിൽ. 
സംരക്ഷണ വിഭാഗം ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെയും, 
കോട്ടയം ഹൈറേഞ്ച് സർക്കിൾ ചീഫ് ഫോറസ്റ്റ് 

ദർ ഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയ തിയും 
കൺസർവേറ്റ റു ടെയും സാന്നി ദ്ധ്യ ത്തിൽ ഈ ചന്ദ ന 

സമയവും സ്ഥലവും ലേലദിവസം രാവിലെ 9 മണി, മറയൂർ 
നോട്ടിഫിക്കേ ഷൻ പ്രകാരമുള്ള പൊതു ദർഘാസ്/ ലേല 

റെയിഞ്ചാഫീസിൽ. 
നിബന്ധനകളും, 22 - 12 - 2009- ലെ 50-ാമത് കേരള ഗസറ്റിൽ 

- ലേല തീയതിയും സമയവും - 2010 ഡിസംബർ 2 -ാം 
പ്രസിദ്ധീകരിക്കുന്ന പ്രസിദ്ധീകരിച്ചിട്ടുള്ള ചീഫ് ഫോറസ്റ്റ് 

തീയതി ( 2 -12 -2010 ) വ്യാഴാഴ്ച രാവിലെ 10 മണി. 
കൺ സർവേറ്റർ ( സം രക്ഷ ണം ) , തിരു വ ന ന്ത പുരത്തിന്റെ 
2 - 12 - 2009 - ലെ പാ .- ( 5 ) 6835 / 2009 -ാം നമ്പർ നോട്ടിഫിക്കേഷൻ - ലേല സ്ഥലം സർക്കാർ ചന്ദന ഡിപ്പോ, മറയൂർ. 
പകാ ര മു ള്ള പൊതു ദർഘാസ്/ ലേല നിബ ന്ധ ന കളും, 

മേൽ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചന്ദനത്തിൽ 
14 - 10 - 2008 - ലെ 41-ാമത് കേരള ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള 
മറയൂർ സാന്റൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ 

ഏതെങ്കിലും ഇനം/ അളവ് വിൽക്കാ തി രിക്കു ന്ന തിനുള്ള 
എം . ഡി. ഇ . 3991/ 2007 അംഗീകൃത നോട്ടിഫിക്കേഷൻ തീയതി 

- അധികാരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറിൽ നിഷിപ്തമാ 
17 -9 - 2008 പ്രകാരമുള്ള ചന്ദനദർഘാസ്/ ലേല നിബന്ധനകളും 

യിരിക്കും. ദർഘാസ്/ ലേലത്തിൽ പങ്കുകൊള്ളാൻ ഉദ്ദേശിക്കു 
പ്രകാരം പരസ്യമായി ദർഘാസ്/ ലേലം ചെയ്ത്വിൽക്കുന്നതാണ്. 

ന്ന വർ അവരുടെ തിരിച്ചറിയൽ, സ്ഥിരം മേൽവിലാസം, 
ടി ദർഘാസ്/ ലേല ദിവസം ഏതെങ്കിലും കാരണ വശാൽ കൈയ്യൊപ്പ്, ഫോട്ടോ എന്നിവ സാക്ഷിപ്പെടുത്തിയ ബന്ധപ്പെട്ട 
ദർഘാസ്/ ലേലം നടത്താൻ കഴിയാതെ വന്നാൽ തൊട്ടടുത്ത ഡിസ്ട്രിക്റ്റ് മജിസ്ട്രേറ്റിന്റെ സർട്ടിഫിക്കറ്റും, ഇലക്ഷൻ 
(പ്രവൃത്തി ദിവസം നിശ്ചിത സ്ഥലത്തും സമ യ ത്തും വച്ച് കമ്മീഷൻനൽകിയ ഐഡന്റിറ്റി കാർഡിന്റെ സാക്ഷ്യപ്പെടുത്തിയ 
ദർഘാസ്/ ലേലം നടത്തുന്നതായിരിക്കും. ദർഘാസിനു ആവ പകർപ്പും നിരതദ്രവ്യം കെട്ടിവയ്ക്കുന്നതിനു മുമ്പായി സമർപ്പി 
ശ്യമായ ഫോറങ്ങൾ 200 രൂപയും 4 % വിൽപ്പന നികുതിയും ക്കേ ണ്ട താ ണ്. മേൽ വിവരിച്ച് പ്രകാരം ഏതെങ്കിലും 
അടച്ച് മറയൂർ ഫോറസ്റ്റ് റെയിഞ്ചാഫീസിൽനിന്നും ദർഘാസ്/ തിരിച്ചറിയൽ രേഖ ഹാജരാക്കാത്തവരെ ദർഘാസ്/ ലേലത്തിൽ 
ലേല തീയതിക്ക് ഒരാഴ്ച മുമ്പ്മുതൽ ലേലത്തീയതി രാവിലെ 

പങ്കുകൊള്ളാൻ അനുവദിക്കുന്നതല്ല. ദർഘാസ്/ ലേലത്തിൽ 
8 മണിവരെ വിതരണം ചെയ്യുന്നതാണ്. ദർഘാസ്/ ലേല ദിവസം 

പങ്കുകൊള്ളാൻ ഉദ്ദേശിക്കുന്നവർ 50,000 രൂപ ( അൻപതിനായിരം 
രാവിലെ 9 മണിവരെ മറയൂർ റെയിഞ്ചാഫീസിൽ ദർഘാസുകൾ 

രൂപ മാത്രം) നിരതദ്രവ്യം മൊത്തം പണമായി ദർഘാസിനോ 
സ്വീകരിക്കുന്നതാണ്. നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്ന 

ടൊപ്പം കെട്ടിവയ്ക്കേണ്ടതാണ്. വാങ്ങാനുദ്ദേശിക്കുന്ന ലോട്ടു 
ദർഘാസ് ഫോറങ്ങളും, അപൂർണ്ണവും ന്യൂനതയുള്ളതുമായ 

കളുടെ നമ്പരും അവയ്ക്ക് നൽകാനുദ്ദേശിക്കുന്ന വിലയും 
ദർഘാസ് ഫോറങ്ങളും നിരാകരിക്കുന്നതാണ്. ദർഘാസ് 
സമർപ്പിക്കുന്ന ആൾ ദർഘാസ് ഫോറങ്ങളിൽ അവർ വാങ്ങാനു 

വ്യക്ത മായി ദർ ഘാ സിൽ രേഖ പ്പെ ടു ത്ത ണ്ട താ ണ് . 
ദ്ദേശിക്കുന്ന ലോട്ട് നമ്പരുകളും നിരക്കുകളും വ്യക്തമായി 

വിജയിയായ ദർഘാസുകാരൻ / ലേലക്കാരൻ ലേലം കഴിഞ്ഞാലുടൻ 
രേഖപ്പെടുത്തി ഒപ്പിടേണ്ടതാണ്. 

മൊത്തം വില അൻപതിനായിരം രൂപയിൽ കുറവാണെങ്കിൽ 

മുഴുവൻ തുകയും, അൻപതിനായിരം രൂപയിൽ കൂടുതലാണെ 
പട്ടിക 

ങ്കിൽ മൊത്തം വിലയുടെ 25 ശതമാനം തുക, കുറഞ്ഞത് 
ക്രമ ക്ലാസ് നമ്പർ ക്ലാസിന്റെ പേര് ഉദ്ദേശ തൂക്കം അൻപതിനായിരം രൂപയും കൂടിയത് രണ്ടര ലക്ഷം രൂപയും 
നമ്പർ 

- ( കി . ഗ്രാം ) അപ്പോൾ തന്നെ പണമായോ മൂന്നാർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് 
- ( 1) ( 2 ) ( 3 ) 

( 4 ) 

ട്രാവൻകൂറിൽ മാറ്റാവുന്ന മറയൂർ റെയിഞ്ചാഫീസറുടെ പേരിൽ 

എടുത്തിട്ടുള്ളഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിന്റെ 
1 V -ാം ക്ലാസ് ഗാഡ്ബഡ്മ 

909. 200 

ഡിമാന്റ് ഡ്രാഫ്റ്റ് ആയോ അടയ്ക്കേണ്ടതാണ്. മൊത്തം 
- VI -ാം ക്ലാസ് ബ്രഗദാദ് 

| 29339. 660 

വിലയുടെ 35 ശതമാനം തുക രണ്ടര ലക്ഷം രൂപ യിൽ 
VII -ാം ക്ലാസ് റൂട്ട് ഫസ്റ്റ് ക്ലാസ് | 2355.640 

കൂടുതലാണെങ്കിൽ ദർഘാസ്/ ലേല ദിവസം അടച്ച തുക 
VIII -ാം ക്ലാസ് റൂട്ട് സെക്കന്റ് ക്ലാസ് 1810 . 020 

കഴിച്ച് ബാക്കിവരുന്ന തുക ദർഘാസ്/ ലേലം കഴിഞ്ഞ് ഏഴ് 
5 IX -ാം ക്ലാസ് റൂട്ട് തേർഡ് ക്ലാസ് 1460 .360 ദിവസത്തിനകം ദേവികുളം സബ്ട്രഷറിയിൽ അടച്ച് ചെലാൻ 
6 X -ാം ക്ലാസ് ജയപൊക്കൽ 

4975. 500 രസീത് മറ യൂർ ഫോറസ്റ്റ് റെയി ബാ ഫീ സറെ ഏൽപ്പി 
7 XI -ാം ക്ലാസ് ചെരിയ 

1949. 350 

ക്കേണ്ടതാണ്. 


23rd Nov. 2010 ] 


FOREST DEPARTMENT 


555 


ദർഘാസ്/ ലേലത്തിൽ വിജയികളാകുന്നവർ വിലയ്ക്ക - നിശ്ചിതസ്ഥലത്തും സമയത്തും ദർഘാസുകൾ തുറന്ന് 
വാങ്ങുന്ന ചന്ദനം എങ്ങോട്ട് കൊണ്ടുപോകുന്നു , എന്താവശ്യ പരിശോധിക്കുന്നതാണ്. മറ്റേതെങ്കിലും കാരണത്താൽ 
ത്തിന് കൊണ്ടുപോകുന്നു എന്നത് കണക്കിലെടുക്കാതെ 12 .50 2 - 12 - 2010 - ൽ ദർഘാസ് നടക്കാതിരുന്നാൽ 9 - 12 - 2010 - ൽ 
ശത മാനം മൂല്യവർദ്ധിത നികുതികൂടി അട യ് ക്കാൻ നിശ്ചിത സ്ഥലത്തും സമയത്തും വച്ച്വീണ്ടും നടത്തുന്നതാണ്. 
ബാദ്ധ്യസ്ഥരാണ്. 

ടെണ്ടർ നമ്പർ - 3 / 2010 - 11. 
ലേല നിബന്ധനകളിൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ 

ജോലിയുടെ പേരും അട ങ്കൽ തുകയും - ഇടുക്കി 
( സംരക്ഷണം), തിരുവനന്തപുരം എന്തെങ്കിലും ഭേദഗതിയോ 

വന്യജീവി സങ്കേതത്തിൽ വെള്ളാപ്പാറയിൽ ഫോറസ്റ്റ് ഡോർ 
മാറ്റമോ വരുത്തിയാൽ ആയത് ഈ ദർഘാസ്/ ലേലത്തിനും 

മെറ്ററി മെച്ചപ്പെടുത്തൽ -രൂപ 1.90 ലക്ഷം. 
ബാധകമായിരിക്കുന്നതും ആയത് ദർഘാസ്/ ലേലത്തിന് മുൻപ് 

നിരതദ്രവ്യം- - രൂപ 4,750. 
പങ്കെടുക്കുന്നവരെ അറിയിക്കുന്നതുമാണ്. മുകളിൽ പട്ടികയിൽ 
പറഞ്ഞിട്ടുള്ള ചന്ദനത്തിന്റെ അളവിൽ മാറ്റം വരുത്തുന്നതിനോ 

ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 400 + വിൽപന 
മറ്റൊരറിയിപ്പ് കൂടാതെ ദർഘാസ്/ ലേലം റദ്ദ് ചെയ്യുന്നതിനോ 

നികുതി. 
ഉള്ള അധികാരം മറയൂർ ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസറിൽ - ജോലി തീർക്കേണ്ട കാലാവധി 3 മാസം. 
നിക്ഷിപ്തമായിരിക്കും. 

നിരതദ്രവ്യം ഇടുക്കി വൈൽഡ് ലൈഫ് വാർഡന്റെ 
ദർഘാസ്/ ലേലം സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പേരിൽ ദേശസാൽകൃത ബാങ്കിൽ നിന്നെടുക്കുന്ന ഡിമാന്റ് 
മറയൂർ ഫോറസ്റ്റ് റെയിഞ്ചാഫീസിൽ ( ഫോൺ- 04865 252378 ) ഡാഫ്റ്റ് അല്ലെങ്കിൽ പ്ലഡ്ജ് ചെയ്ത് ഫിക്സഡ് ഡെപ്പോസിറ്റ് 
നിന്നോ മറ യൂർ ചന്ദ ന ഡി വി ഷ ണൽ ഓഫീസിൽ റെസീപ്റ്റ് ആയി മാത്രം സ്വീകരിക്കുന്നതാണ്. 
( ഫോൺ- 04865 252988 ) നിന്നോ പ്രവർത്തിദിവസങ്ങ ളിൽ 

ദർഘാസ് പ്രമാണങ്ങളും മറ്റ് വിശദവിവരങ്ങളും ഇടുക്കി 
അന്വേഷിച്ചറിയാവുന്നതാണ്. കൂടാതെ വിശദ വിവരങ്ങൾ 

വൈൽഡ് ലൈഫ് വാർഡന്റെ കാര്യാലയത്തിൽ നിന്നും 
വനം വകു പ്പിന്റെ ഔദ്യോഗിക വെബ് സൈറ്റായ 

1-12- 2010 മുതൽ 2 - 12 - 2010 ഉച്ചയ്ക്ക് ഒരു മണിവരെ ദർഘാസ് 
www.forest. kerala . gov.in - ൽ നിന്നും ലഭ്യമാണ്. 

പമാണത്തിന്റെ വില രൊക്കം പണമായി ( തിരികെ 
(Sd.) 

കൊടുക്കുന്നതല്ല ) രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭിക്കുന്ന 
Office of the Divisional Divisional Forest Officer 

താണ്. യാതൊരു കാരണവശാലും ദർഘാസ് പ്രമാണങ്ങൾ 
Forest Officer, Sandal Division , (For and on behalf of the 

കൈമാറാൻ പാടില്ലാത്തതാണ്. ദർഘാസിനോടൊപ്പം 50 
Marayoor. - Governor of Kerala ). 

രൂപയുടെ മുദ്രപ്പത്രത്തിൽ ഒപ്പുവച്ച ഒരു പ്രാഥമിക ഉടമ്പടിയും 
ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. ദർഘാസ് പ്രത്യേകം കവറിൽ 

സീൽ ചെയ്ത് സമർപ്പിക്കേണ്ടതാണ്. കവറിനു മുകളിൽ 
വൈൽഡ് ലൈഫ് ഡിവിഷൻ, ഇടുക്കി 

ജോലിയുടെ പേര് കൃത്യമായി രേഖപ്പെടുത്തേണ്ടതാണ്. 
ദർഘാസ് പരസ്യം 

ഇങ്ങനെയല്ലാതെ സമർപ്പിക്കുന്ന ടെണ്ടറുകൾ നിരസിക്കു 

ന്നതാണ്. കേരള പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസുകളെ 
നമ്പർ ഇ2 - 2405 /2010 . 

2010 നവംബർ 3. 

സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ വ്യവസ്ഥകളും ഈ 
കേരള ഗവർണ്ണർക്കുവേണ്ടി ഇടുക്കി വൈൽഡ് ലൈഫ് 

പ്രവർത്തിക്കും ബാധകമാണ്. നിശ്ചിത നിരതദ്രവ്യം ഇടുക്കി 
വാർ ഡ ൻ താഴെ പറയുന്ന പ്രവർത്തിക്ക് കേരള 

വൈൽഡ് ലൈഫ് വാർഡിന്റെ പേരിൽ ജോലിയുടെ 
പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള യോഗ്യതയുള്ള 

പേരും കരാറുകാരന്റെ പേരും പൂർണ്ണ മേൽവിലാസവും 
കരാറുകാരിൽ നിന്നും പ്രവർത്തിയുടെ പേര് ആലേഖനം 

ആലേഖനം ചെയ്ത് ദർ ഘാസിനോടൊപ്പം സമർപ്പി 
ചെയ്തിട്ടുള്ള മുദ്രവച്ച മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 

ക്കേണ്ടതാണ്. അപൂർണ്ണവും നിശ്ചിത സമയത്ത് ലഭിക്കാത്ത 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 2 - 12 - 2010 - ന് വൈകിട്ട് 

തുമായ ദ ർ ഘാസുകൾ യാതൊരു കാരണവശാലും 
3 മണിവരെ സ്വീകരിക്കുന്നതും അന്നേ ദിവസം വൈകിട്ട് 

സ്വീകരിക്കുന്നതല്ല . ഏതെങ്കിലും ദർഘാസുകൾ കാരണം 
4 മണിക്ക് താഴെ ഒപ്പുവച്ച ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ 

ബോദ്ധ്യപ്പെടുത്താതെ നിരസിക്കുന്നതിനുള്ള അധികാരം 
വച്ച് ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ ഇടുക്കി 

താഴെ ഒപ്പിട്ടിരിക്കുന്ന ആളിൽ നിക്ഷിപ്തമായിരിക്കും. 
വൈവൽ ഡ് ലൈഫ് വാർഡനോ അല്ലെങ്കിൽ അ ദ്ദേ ഹം 
ചുമതലപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ തുറന്ന് 
പരിശോധിക്കുന്നതുമാണ്. നിശ്ചിത ദിവസംഏതെങ്കിലും വൈൽഡ് ലൈഫ് വാർഡന്റെ 

( ഒപ്പ്) 
കാരണവശാൽ അവധിയായാൽ അടുത്ത പ്രവർത്തി ദിവസം കാര്യാലയം, ഇടുക്കി. -- വൈൽഡ് ലൈഫ് വാർഡൻ. 


ചാലക്കുടി ഡിവിഷൻ 


ലേല പരസ്യം 


നമ്പർ സി . എ1- 6293/ 2010. 

2010 നവംബർ 4 . 
- ചാലക്കുടി ഡിവിഷന്റെ അധീ ന ത യിലുള്ള പരിയാരം, വെള്ളിക്കു ള വ ര , പാല പ്പിള്ളി റെയിഞ്ചു ക ളിലെ താഴെ 
പറയുന്ന തേക്കുതോട്ടങ്ങളിൽ നിന്നും അടച്ചുമുറിക്കുശേഷം ബാക്കി വന്ന പാഴ്മരങ്ങൾ വെട്ടി ശേഖരിച്ച് കൊണ്ടുപോകുന്നതിനുള്ള 
അവകാശം വനം വകുപ്പിൽ നിലവിലുള്ള ലേല വ്യവസ്ഥകൾക്കും സർക്കാർ നിബന്ധനകൾക്കും വിധേയമായി ( തിരുവനന്തപുരം 
ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ 2 - 12 - 2009 - ലെ പാ (5 ) 6835 / 09 - ലെ വിശദമായ ലേല നോട്ടീസ്, കേരള ഗസറ്റ് നമ്പർ 50 , വാല്യം 
54 തീയതി 22- 12 - 2009 , പേജ് 669 - 675, അച്ചൻകോവിൽ ഡിവിഷനിലെ ദർഘാസ്/ ലേലപരസ്യം ഗസറ്റ് നമ്പർ 36 വാല്യം 54 
പേജ് 401 മുതൽ 404 വരെ, തീയതി 15 - 9- 2009 ) ചാലക്കുടി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന മറ്റു 
ഉദ്യോഗസ്ഥനോ ചാലക്കുടി ഡിവിഷണൽ ഫോറസ്റ്റ് ആഫീസിൽവച്ച് 2 - 12 - 2010 -ാം തീയതി പകൽ 11 മണിക്ക് പരസ്യമായി ലേലം 
ചെയ്ത് വിൽക്കുന്നതാണ്. 


23rd Nov. 2010) 


FOREST DEPARTMENT 


556 


- പട്ടിക 


കമ 
നമ്പർ 


- റെയിഞ്ചിന്റെ പേര് 


കൂപ്പിന്റെ പേരും വിസ്തീർണ്ണവും 


ഇനവിവരം 


പരിയാരം 
വെള്ളിക്കുളങ്ങര 
പാലപ്പിള്ളി 


1935 രാമവർമ്മ തേക്കുതോട്ടം - 115 .13 ഹെക്ടർ 1770 പാഴ്മരങ്ങൾ 
1925 കന്നാറ്റുപാടം തേക്കുതോട്ടം - 8.96 ഹെക്ടർ 465 പാഴ്മരങ്ങൾ 
1935 കുട്ടൻചിറ തേക്കുതോട്ടം - 24.28 ഹെക്ടർ 612 പാഴ്മരങ്ങൾ 


നിരതദ്രവ്യം രൂപ 10,000 വീതം. 
ലേലസ്ഥലം- ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, ചാലക്കുടി. 
ലേലതീയതിയും സമയവും-- 2 - 12- 2010 -ാം തീയതി 11 മണിക്ക് അല്ലെങ്കിൽ 

- 6 - 12 -2010 -ാം തീയതി 11 മണിക്ക് അല്ലെങ്കിൽ 

8 - 12 - 2010 -ാം തീയതി 11 മണിക്ക്. 
കരാർ കാലാവധി - ലേലം സ്ഥിരപ്പെടുത്തി അറിയിക്കുന്ന തീയതി മുതൽ ക്രമനമ്പർ 1- ന് 3 മാസവും ക്രമനമ്പർ 2 - നും 
3 - നും ഓരോ മാസവും ആയിരിക്കും. ഒഴിവാക്കാനാകാത്ത സാഹചര്യത്തിൽ കരാർ കാലാവധി 1 മാസംകൂടി ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസർ ദീർഘിപ്പിച്ച് നൽകുന്നതാണ്. 

ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ലേലത്തിന് മുൻപുതന്നെ ലേലവസ്തുവിന്റെ നിൽപ്പ് നിൽപ്പ് പരിശോധിച്ച് 
ബോദ്ധ്യപ്പെടേണ്ടതും ലേലവ്യവസ്ഥകൾ വായിച്ചു മനസ്സിലാക്കി ബോദ്ധ്യപ്പെടേണ്ടതുമാണ്. ലേലത്തിൽ പങ്കെടുക്കുന്നവർ അവരുടെ 
സ്ഥിരമായ മേൽവിലാസവും കൈയ്യൊപ്പും സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ്ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസറിൽനിന്നും വാങ്ങിയത് 
ഹാജരാക്കേണ്ടതുമാണ്. 

- ലേലം കൊള്ളുന്നവർ ലേലത്തുകയുടെ 35 ശതമാനം ( ലേലത്തുക 20,000 രൂപയിൽ താഴെയാണെങ്കിൽ മുഴുവൻ തുകയും) 
ലേലദിവസം തന്നെ അടക്കേണ്ടതാണ്. ടി തോട്ടങ്ങളുടെ ലേലം ഏതെങ്കിലും കാരണവശാൽ നടക്കാതിരിക്കുകയോ റദ്ദ് ചെയ്യു 
കയോ ഭാഗികമായി ലേലം ചെയ്യുകയോ ചെയ്താൽ ബാക്കിയുള്ള തോട്ടങ്ങളുടെ ലേലം 6 - 12 -2010 -ാം തീയതിയിലും പിന്നീടും 
ബാക്കി വരികയാണെങ്കിൽ 8 - 12 - 2010 -ാം തീയതിയിലും നടത്തുന്നതാണ്. ലേലദിവസം പൊതു അവധി പ്രഖ്യാപിച്ചാൽ അടുത്ത 
പ്രവർത്തി ദിവസം നിശ്ചിത സമയത്തും അതേ സ്ഥലത്തും വച്ച് ലേലം നടത്തുന്നതാണ്. 

കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിൽ നിന്നോ പരിയാരം, പാലപ്പിള്ളി, വെള്ളിക്കുളങ്ങര റെയിഞ്ചാഫീസിൽ നിന്നോ 
അറിയാവുന്നതാണ്. 


ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, 
ചാലക്കുടി. 


- ( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ 
- ( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


MANNARKKAD DIVISION 

TENDER NOTICE 


No. D - 7804/ 2010 . 


9th November 2010 . 


the Divisional Forest Office , Mannarkkad on any 
working days. 

If the date of tender proposed , declares to be a 
holiday the tender shall be conducted on the next day at 
the same time and venue . 

All the terms and conditions prevailing in PWD and 
Forest Departments are applicable to this tender also . 


Sealed tenders are invited for the construction of 
Solar Power Fencing at various places at Kalladikkode 
under Mannarkkad Range of Mannarkkad Division . 


SI . 


Place 


- No. 


The tender form can be had on application from the 
undersigned on request and payment of cost of tender 
form . The tender forms will be issued till 1 p . m . on 2 - 12- 2010 . 
The sealed tenders should be addressed to Divisional 
Forest Officer , Mannarkkad. The tender will be accepted 
till 3 p . m . on 2 - 12 - 2010 . If the tender could not be 
conducted on 2 - 12 - 2010 it willbe conducted on 8 - 12 - 2010 . 


Length Estimate EMD 
in K . m . Amount Rs. 

( Rs. in 
Lakhs) 


3.50 


| 1 Cherumala - Vakkode - 

2 Vakkode-Parakkaladi 
3 Parakkaladi- Karipponi 
4 Karipponi -Kanjikulam 

5 Meenvallam-Kurumugham 
- 6 Kurumugham - Attila 


Late tenders and tenders without EMD should not be 
accepted . Primary agreement in proper form in Stamp 
Paper worth Rs. 100 should be enclosed with the tender. EMD 
should be 2 .5 % of the total amount of tender and in the 
form of Demand Draft in favour of Divisonal Forest 
Officer, Mannarkkad payable at Mannarkkad. Sealed 
tenders will be opened at 3 .30 p. m . on 2 - 12 -2010 in the 
presence of tenderers or his authorized nominee at 
this office . Further details can be had from 


2.5 
4 


4.23 
3 .55 
3. 05 
4. 73 
5 .93 
4 . 73 


10 ,600 
8 ,900 
7,700 
11,900 
14,900 
11,900 


Cost of tender form — Rs. 900 for Sl. No. 1, Rs. 800 
for Sl. No . 2 , Rs. 700 for Sl. No. 3 , Rs . 1 , 000 for 
Sl. Nos. 4, 6 and Rs. 1 , 200 for Sl. No . 5, 


23rd Nov. 2010] 


FOREST DEPARTMENT 


557 


NILAMBUR SOUTH DIVISION 

TENDER NOTICE 
| No , D - 5527/ 2010. 

| 2nd November 2010 . 


മണ്ണാർക്കാട് ഡിവിഷനിലെ മണ്ണാർക്കാട് റെയിഞ്ചിനു 
കീഴിൽ കല്ലടിക്കോട് ഭാഗത്ത്താഴെപ്പറയുന്ന വിവിധ സ്ഥലങ്ങ 
ളിൽ സോളാർ പവർ ഫെൻസിങ് നിർമ്മിക്കുന്നതിന് മുദ്രവെച്ച 
ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

- ടെണ്ടർ ഫോമു കൾ താഴെ പ്പ റയുന്ന ഉദ്യോഗ സ്ഥ 
നിൽനിന്നും 2 - 12 - 2010 -ാം തീയതി ഉച്ചയ്ക്ക് ഒരു മണിവരെ 
ലഭി ക്കു ന്നതാ ണ് . മുദ്രവച്ച ടെണ്ട റു കൾ ഡിവിഷണൽ 

ഫോറ സ്റ്റാ ഫീ സർ, മണ്ണാർക്കാട് എന്ന വിലാ സ ത്തിൽ 
2 - 12 -2010 -ാം തീയതി വൈകുന്നേരം 3 മണിക്ക് മുമ്പായി ഈ 
ഓ ഫീ സിൽ സമർപ്പി ക്കേ ണ്ടതാണ്. ടെണ്ടർ അന്നേ 
ദിവസം നടത്താൻ സാധിച്ചില്ലെങ്കിൽ 8 - 12 - 2010 -ാം തീയതി 
നടത്തുന്നതായിരിക്കും. 


Sealed competitive tenders superscribing the names 
of the works are invited by the undersigned for and on 
behalf of the Governor of Kerala from of and above 
the " C Class registered contractors for the following works. 


EMD 


Sl. 
No. 


| Rs. 


1 


25,000 


12,500 


3 


Name of Work with 
Approximate Estimate Amount 
Construction of Duplex quarters ( Type II) 
at Karulai Range Office compound 
Rs. 10 Lakh 
Construction of compound wall around 
Old Station compound in Karulai 
Range - Rs. 5 Lakh 
Construction of Srambi model Camp 
shed at Mylampara in Karulai Range 
Rs. 2 .50 Lakh 
Completion works to existing Type II 
quarters at Aruvakkod , Nilambur 
Rs. 2 .50 Lakh 
Completion works to existing Type II 
quarters at Aruvakkod , Nilambur 
Rs. 2 .50 Lakh 


-- വൈകി സമർപ്പിക്കുന്ന ടെണ്ടറുകളും നിരതദ്രവ്യം കെട്ടി 
വയ്ക്കാത്ത ടെണ്ടറുകളും നിരസിക്കു ന്ന താണ്. ടെണ്ടറി 
നോടൊപ്പം 100 രൂപ വിലയുള്ള കേരള സർക്കാർ മുദ്രപ്പത്ര 
ത്തിൽ നിശ്ചിത മാതൃകയിലുള്ള ഒരു പ്രാഥമിക ഉടമ്പടി കൂടി 
സമർപ്പിക്കേണ്ടതാണ്. ടെണ്ടർ ചെയ്യുന്ന തുകയുടെ 2 . 5 
ശ ത മാ ന മാണ് നിര തദ വ്യം ഉള്ളടക്കം ചെയ്യേണ്ട ത് . 
നിര ത ദ്രവ്യം മണ്ണാർക്കാട് മാറാവുന്ന ഡിമാന്റ് ഡാഫ്റ്റ് 
ആയി ഡിവിഷണൽ ഫോറസ്റ്റാഫീസർ, മണ്ണാർക്കാട് എന്ന 
പേരിൽ എടുക്കേണ്ടതാണ്. മുദ്രവച്ച ടെണ്ടറുകൾ 2 - 12 -2010 -ാം 
തീയതി വൈകുന്നേരം 3 .30 മണിക്ക് ഡിവി ഷ ണൽ 
ഫോറസ്റ്റ്ഓഫീസിൽ വച്ച് താഴെ പറയുന്ന ഉദ്യോഗസ്ഥനോ 
അദ്ദേഹം അധികാ ര പ്പെ ടു ത്തുന്ന മറ്റു ഉദ്യോഗസ്ഥ നോ 
സന്നിഹിതരായ കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാ 
യിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ 
മണ്ണാർക്കാട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെ 
ടാവുന്നതാണ്. 


6 ,250 


4 


- 6 ,250 


5 


6 ,250 


- മേൽപ്പറഞ്ഞ ടെണ്ടർ നടത്തുന്ന ദിവസം അവധിയായി 
പ്രഖ്യാപിക്കുകയാണെങ്കിൽ പ്രസ്തുത ടെണ്ടർ പിറ്റേദിവസം 
നിശ്ചിത സമയത്തും സ്ഥലത്തും നടത്തുന്നതായിരിക്കും. 
ക്രമ പ്രവൃത്തി ചെയ്യുന്ന നീളം അടങ്കൽ നിരത 
നമ്പർ സ്ഥലം 

( കി . മീ .) തുക ദ്രവ്യം 

(രൂപ രൂപ് 
ലക്ഷത്തിൽ) 


3 .50 


4 . 23 


10 , 600 


3 .55 


8 , 900 


- 2.5 


3 . 05 


7 , 700 


1 ചെറുമല -വാക്കോട് 
2 വാക്കോട്- പറക്കലടി 
3 പറക്കലടി- കരിപ്പോണി 
4 കരിപ്പോണി-കാഞ്ഞിക്കുളം 
5 മീൻവല്ലം-കുറുമുഖം 
6 കുറുമുഖം- ആറ്റില 


4 . 73 


11, 900 


Cost of tender form - Rs. 2, 000 + VAT for Sl. No.1 , 
- Rs. 1 ,000 + VAT for Sl . No . 2 and Rs. 500 + VAT for 
others. 

Period of work — 3 months. 

Tender forms and other connected conditions can be 
obtained from the office of the undersigned on application 
in writing and on payment of the cost of the tender form 
either in cash or in Money Order (not refundable ) 
up to 1 p . m . on 3 - 12 - 2010 and will be received on the 
same day up to 3 p . m . The tenders will be opened by the 
undersigned or his depute on the same day at 3. 30 p . m . 
in the presence of the tenderers attending that time. In 
case due to some other reasons the proposed tenders 
of any work is not materialised on the scheduled date on 
3 - 12 - 2010 , such tender will be accepted at the same 
time on 10 - 12 - 2010 such tender will be opened at 
3 .30 p . m . on the same day. If the due date happens to be 
a holiday, the tender form will be received on the next 
day at the same time. 

Tender forms are not transferable . The EMD noted 
against each works should be paid along with the tender 
form by Demand Draft (Cheque will not be acceptable ) 
drawn in favour of the undersigned payable at any 
Nationalised Bank at Nilambur. Incomplete tender or 
tender without EMD and preliminary agreement are liable 
to be rejected . The undersigned reserves the right to reject 
any tender without arraying any reasons and changes the 
estimate amount marginally thereof. All the conditions 
prevailing in the Kerala PWD tenders are applicable to 
this tender also. 

Further details in this regard can be had from the 
Range Officer, Karulai or from this office during working 
hours ( Phone Number-04931- 220392 , 270296, 245720). 


5 . 93 


14 , 900 


4 . 73 


11, 900 


ടെണ്ടർ ഫോറത്തിന്റെ വില ക്രമനമ്പർ 1- ന് രൂപ 900, 
ക്രമനമ്പർ 2 - ന് രൂപ 800 , ക്രമനമ്പർ 3 - ന് രൂപ 700 , ക്രമനമ്പർ 
4, 6 ഇവയ്ക്ക് രൂപ 1, 000, ക്രമനമ്പർ 5 - ന് രൂപ 1,200 . 

കേരള പൊതുമരാമത്ത് വകുപ്പിലും വനം വകുപ്പിലും 
ടെണ്ടർ സംബന്ധമായി നിലവിലുള്ള എല്ലാ വ്യവസ്ഥകളും 
ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 


Divisional Forest Office , 
Mannarkkad . 


( Sd.) 
Divisional Forest Officer. 
(For and on behalf of the 

Governor of Kerala ). 


23rd Nov. 2010] 


FOREST DEPARTMENT 


558 


6 , 250 


- കേരള ഗവർണ്ണർ ക്കു വേണ്ടി നില മ്പൂർ സൗത്ത് - ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്ന 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ താഴെ പറയുന്ന പ്രവർത്തി തിനുമുള്ള അധികാരം നിലമ്പൂർ സൗത്ത് ഡിവിഷണൽ 
കൾക്ക് 3 - 12 - 2010 - ാം തീയതി പകൽ 3 മണിവരെ കേരള ഫോറസ്റ്റ് ഓഫീസറിൽ നിക്ഷിപ്തമായിരിക്കും. ഏതെങ്കിലും 

പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള “ സി കാരണ വശാൽ നിശ്ചയിച്ച തീയതി യിൽ ദർഘാ സു കൾ 
ക്ളാസ്സോ അതിനു മുകളിലുള്ളതോ ആയ കരാറുകാരിൽ നടക്കാതെ വന്നാൽ 10 - 12 - 2010 -ാം തീയതിയിൽ അതേ 
നിന്നും മത്സ ര സ്വ ഭാ വമുള്ള ദർഘാ സു കൾ ക്ഷണിച്ചു സമയത്ത് നടക്കുന്നതാണ്. മുകളിൽ പറഞ്ഞിരിക്കുന്ന തീയതികൾ 
കൊള്ളുന്നു . ദർഘാസുകൾ പ്രവർത്തിയുടെ പേര് ആലേഖനം ഒരു പൊതു അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത 
ചെയ്തിട്ടുള്ള മുദ്രവച്ച കവറുകളിൽ സമർപ്പിക്കേണ്ടതാണ്. പ്രവർത്തി ദിവസം 3 മണിവരെ ടെണ്ടർ സ്വീകരിക്കുന്നതും 
ദർഘാസ് ഫോറങ്ങൾ ഗസറ്റിൽ പരസ്യം ചെയ്ത തീയതി 

3.30 മണിക്ക് തുറക്കുന്നതുമായിരിക്കും. 
മുതൽ എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും 3-12- 2010, 1 മണിവരെ 
ഈ ഓഫീസിൽ നിന്നും ലഭിക്കുന്നതും 3 മണിവരെ സ്വീകരി - കേരള പൊതുമരാമത്ത് വകുപ്പിന്റെ ദർഘാസ് സംബന്ധിച്ച 
ക്കുന്നതും 3.30 മണിക്ക് അപ്പോൾ ഹാജരുള്ള കരാറുകാരുടെ എല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമായിരിക്കും. 

വിവരങ്ങൾ ഈ ഓഫീസിലോ കരുളായി റെയിഞ്ചാഫീസിലോ 

അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. 
കമ 

പ്രവർത്തിയുടെ പേരും നിരതദ്രവ്യം 
നമ്പർ ഉദ്ദേശ അടങ്കൽ തുകയും 

രൂപ് 

Office of the Divisional Forest Officer, 
കരുളായി റെയിഞ്ച്ഓഫീസ് കോമ്പൗണ്ടിൽ 

Nilambur South Division , 
- 1 

(Sd.) 

Nilambur. 
ടൈപ്പ് 2 ഡപ്ലക് സ് ക്വാർട്ടേഴ് സ് 

Divisional Forest Officer. 
നിർമ്മാണം - രൂപ 10 ലക്ഷം 

25 , 000 
കരുളായി പഴയ സ്റ്റേഷൻ കോമ്പൗണ്ടിന് 

KOZHIKODE DIVISION 
ചുറ്റുമതിൽ നിർമ്മാണം -രൂപ 5 ലക്ഷം 

12, 500 

TENDER /RE - TENDER NOTICE 
കരുളായി റെയിഞ്ചിലെ മൈലമ്പാറയിൽ 
ഒരു സാമ്പി മോ ഡൽ ക്യാമ്പ് ഷഡ് 

No . D -5856/ 2010. 

25th October 2010 . 
നിർമ്മാണം - രൂപ 2.50 ലക്ഷം 

6 , 250 

Competitive sealed tenders are invited by the 
നില മ്പൂർ അ രു വാ ക്കോട് ടൈപ്പ് 2 

undersigned on behalf of Governor of Kerala in the 
ക മാ ർ ട്ടേ ഴ് സി ന്റെ പൂ ർ ത്തീ ക ര ണ 

prescribed form from eligible contractors registered with 
പ്രവർത്തികൾ രൂപ 2 .50 ലക്ഷം 

Kerala PWD for following Civil Works in Kuttiady , 
നില മ്പൂർ അ രു വാ ക്കോട് ടൈപ്പ് 2 

Peruvannamuzhy and Thamarassery Ranges during 
ക്വാ ർ ട്ടേ ഴ് സി ന്റെ പൂ ർ ത്തീ ക ര ണ 

2010 - 11 . The tender is fixed to be conducted on 
പ്രവർത്തികൾ - രൂപ 2 .50 ലക്ഷം 

6 ,250 

30 - 11-2010 . The tender documents can be purchased from 

the office of the undersigned during office hours up to 
മേൽപ്പറഞ്ഞ അടങ്കൽ തുകകൾ ഏകദേശം മാത്രമാണ്. 

1 p . m . on 30 - 11 - 2010 . Cost of tender form is non 
യഥാർത്ഥ തുക ടെണ്ടർ ഫോറത്തിൽ ഉണ്ടാ യി രിക്കു ന്ന 

refundable . The tender documents should be properly 
താണ്. ഫണ്ടിന്റെ ലഭ്യതയ്ക്ക് നു സ രിച്ച് പ്രവൃത്തികളിൽ 

filled up and should be submitted on or before 2.30 p.m . 
മാറ്റങ്ങൾ വരാവുന്നതാണ്. 

on 30 -11- 2010 . It should be accompanied by all necessary 
- ദ ർ ഘാസ് ( പമാണ ത്തിന്റെ വില - കമനമ്പർ 1 - ന് 

documents, along with Earnest Money Deposit by way of 
രൂപ 2, 000 + വാറ്റ്, കമനമ്പർ 2 - ന് രൂപ 1, 000 + വാറ്റ്, 

Bankers DD or Fixed Deposit or National Saving 
മറ്റുള്ളവയ്ക്ക് രൂപ് 500 + വാറ്റ്. 

Certificate or any approved Certificate drawn in favour of 

Divisional Forest Officer , Kozhikode payable at 
- ജോലി തീർക്കേണ്ട കാലാവധി 3 മാസം. 

Kozhikode. The intending tenderers should furnish a 
കേരള പൊതുമരാമത്ത് വകുപ്പിലെ അംഗീകൃത കരാറുകാർ 

preliminary agreement in Stamp Paper worth Rs. 100 
നിശ്ചിത തുക രൊക്കം പണ മായി അടച്ച് രേഖാമൂലം 

along with tender for each work . Incomplete tenders, or 
അപേക്ഷിച്ചാൽ ദർഘാസ് ഫോറ ങ്ങളും മറ്റും ദർഘാസ് 

tenders without necessary documents or tenders not in 
തീയതി ഉച്ചയ്ക്ക് 1 മണിവരെ നിലമ്പൂർ സൗത്ത് ഡിവിഷണൽ 

accordance with tender conditions will not be accepted . 
ഓഫീസിൽ നിന്നും ലഭി ക്കു ന്ന താ ണ്. ദർഘാസ്( പമാണ് 

Tenders will be opened and scrutinized at 3 p . m . on the 
ത്തിന്റെ വില യാതൊരു കാരണവശാലും തിരികെ നൽകുന്നതല്ല . 

same day in the presence of those tenderers who are 
ദർഘാസിനോടൊപ്പം നിശ്ചിത നിരതദ്രവ്യം ഒടുക്കിയതിനുള്ള 

present at the time by the Divisional Forest Officer, 
രേഖയും 100 രൂപയുടെ മുദ്രപ്പത്രത്തിൽ പ്രാഥമിക ഉടമ്പടിയും 

Kozhikode or an officer authorized by him . The 
അടക്കം ചെയ്യേണ്ടതാണ്. ആവശ്യമായ നിരതദ്രവ്യം വയ്ക്കാ Divisional Forest Officer reserves the right to reject any 
ത്തതും 100 രൂപയുടെമുദ്രപ്പത്രത്തിൽ പ്രാഥമിക ഉടമ്പടി tender either partly or in full, without assigning any reason 
അടക്കം ചെയ്യാത്തതുമായ ദർഘാസുകൾ നിരാകരിക്കുന്നതാണ്. thereof. If the tender date happens to be a holiday , or the 
ദർഘാസ് പ്രമാണങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതാകുന്നു . tender could not be conducted on the notified date , due to 
നിരതദ്രവ്യം നിലമ്പൂർ സൗത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീ any other reasons, the tender will be conducted at the 
സറുടെ മേൽ വി ലാ സ ത്തിൽ മാറ ത്ത ക്ക വിധം ഡിമാന്റ് same place and time on the next working day, as per the 
ഡാറ്റായി ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

same conditions as detailed below . 


23rd Nov. 2010] 


FOREST DEPARTMENT 


559 


Si. 
No. 


Name of Work 
with proposed Estimate Cost 


EMD 
- Rs. 


പൂരിപ്പിച്ച് സമർപ്പിക്കാത്തതോ ഭാഗികമായതോ ആയ ടെണ്ടറു 
കൾ നിരസിക്കുന്നതായിരിക്കും. ദർഘാസ് ഫോറത്തിന്റെ വില 
മടക്കിക്കൊടുക്കുന്നതല്ല . ടെണ്ടർ ഭാഗികമായോ പൂർണ്ണമായോ 
നിര സിക്കു വാ നുള്ള അധികാരം ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസറിൽ നിക്ഷിപ്തമായിരിക്കും. മേൽപ്പറഞ്ഞ ടെണ്ടർ 
തീയതി ഒരു പൊതുഅവധി ദിവസമായി പ്രഖ്യാപിക്കപ്പെടുക 
യോ മറ്റ് കാരണങ്ങളാൽ അന്നേ ദിവസം ടെണ്ടർ നടത്താൻ 
കഴിയാതെ വരികയോ ചെയ്യുന്നപക്ഷം പ്രസ്തുത ടെണ്ടർ 
തൊട്ടടുത്ത പ്രവൃത്തി ദിവസം മേൽപ്പറഞ്ഞ സ്ഥലത്തും 
സമയത്തുംവച്ച് അതേ വ്യവസ്ഥകൾ അനുസരിച്ച് ടെണ്ടർ 
നടപടിക്രമങ്ങൾ നടത്തുന്നതായിരിക്കും. 


2 


കമ 
നമ്പർ 


ജോലിയുടെ പേരും 
ഉദ്ദേശ അടങ്കൽ 
തുകയും 


നിരതദ്രവ്യം 
രൂപ് 


17 ,200 


Construction of Forest Station at 
Passukadavu section of Kuttiady Range 
during 2010 - 11 - Rs. 6, 88 , 000 

| 17 ,200 
Construction of stone paving to Athikode 
coup road at Malabar Wildlife Sanctuary 
in Peruvannamuzhy Range during 
2010 - 11 - Rs. 2 , 00, 000 

- 5 ,000 
Construction of Interpretation centre at 
Kakavayal Conservation Park area in 
Thamarassery Range during 
2010 -11 - Rs. 12 , 00 , 000 

30 ,000 
If the tender for all works or any of the works could 
not be conducted on the said date / dates, tender for such 
works will be conducted at the above place and time with 
same conditions on 9 - 12 - 2010 . If tender could not be 
conducted even on this date necessary tenders conducted 
for the entire work or balance works for which tenders 
have not been received on the following dates with same 
condition 15 -12 -2010 or else 22-12 - 2010 . 

Cost of tender forms in respect of works with 
estimate from Rs. 5 ,000 to Rs. 50 ,000 shall be 
Rs. 300 + VAT and in respect of works with estimate of 
Rs. 50 ,001 to 10 lakhs shall be Rs. 0 . 20 % + VAT of the 
cost of the work rounded to the nearest multiple of 100 
subject to a minimum of Rs. 400 + VAT and maximum of 
Rs. 1 , 500 + VAT in respect of works with estimate of 
above 10 lakhs shall be Rs. 0 . 15 % + VAT and minimum 
of Rs. 2 , 500 + VAT. All existing rules , regulations , 
directions etc. prescribed by Kerala PWD and Forest 
Department in respect of civil works shall be applicable 
for this tender also . 


കുറ്റ്യാടി ഓ യി ചില പശുക്കടവ് 
സെക്ഷനിലെ ഫോറസ്റ്റ് സ്റ്റേഷൻ കെട്ടിട 
ത്തിന്റെ നിർമ്മാണം- രൂപ 6,88 ,000 
പെരുവണ്ണാമൂഴി ഓ യി ഞ്ചിൽ മലബാർ 
വന്യജീവി സങ്കേതത്തിലെ അത്തിക്കോട് 
കൂപ്പ് റോഡ് കല്ല് പതിപ്പിക്കുന്ന പ്രവൃത്തി- 
രൂപ് 2,00, 000 


5 , 000 


താമരശ്ശേരി റെയിഞ്ചാഫീസിലെ കാക്കവയൽ 
കൺസർവേഷൻ പാർക്കിലെ ഇന്റർപട്ടേഷൻ 
കെട്ടിടത്തിന്റെ നിർമ്മാണം - രൂപ 12 , 00 ,000 


30 , 000 


മേൽപ്പറഞ്ഞ തീയതിയിൽ ടെണ്ടർ നടക്കാതിരുന്നാൽ 
അതനുസരിച്ചുള്ള പ്രവർത്തികൾ 9 - 12 - 2010 - നും അന്നും 
നടക്കാതെ വന്നാൽ 15 - 12 - 2010 - നും അന്നും നടന്നില്ലെങ്കിൽ 
22 - 12 - 2010 - നും ക്രമമനുസരിച്ച് മേൽപ്പറഞ്ഞ സ്ഥലത്തും 
സമയത്തും ഇതേ വ്യവ സ്ഥ കൾക്ക നു സ രിച്ചും ടെണ്ടർ 
നടപടിക്രമങ്ങൾ നടത്തുന്നതിനായി പരിഗണിക്കുന്നതായിരിക്കും. 

- ടെണ്ടർ ഫോറത്തിന്റെ വില 5,000 രൂപ മുതൽ 50,000 
രൂപ വരെ 300 രൂപ + വാറ്റും 50 ,000 രൂപ മുതൽ 10 ലക്ഷം 
രൂപ വരെ അടങ്കൽ തുകയുള്ളവയ്ക്ക് അടങ്കൽ തുകയുടെ 
0.20 % രൂപ + വാറ്റും ഏറ്റവും കുറഞ്ഞത് 400 രൂപ + വാറ്റും 
ഏറ്റവും കൂടിയത് 1,500 രൂപ + വാറ്റും 10 ലക്ഷ ത്തിന് 
മുകളിൽ അടങ്കൽ തുകയുടെ 0.15 % രൂപ + വാറ്റും ഏറ്റവും 
കുറഞ്ഞത് 2,500 രൂപ + വാറ്റും ഒടുക്കേണ്ടതാണ്. കൂടാതെ 
സിവിൽ വർക്കുകൾക്ക് പി. ഡബ്ലിയു . ഡി.- യിലും വനം വകു 
പ്പിലും നിലവിലുള്ള എല്ലാ വ്യവസ്ഥകളും ഈ ടെണ്ടറിനും 
ബാധകമായിരിക്കുന്നതാണ്. 


കേരള ഗവർണ്ണർക്കുവേണ്ടി കോഴിക്കോട് ഡിവിഷനിൽ കുറ്റ്യാടി, 
പെരു വണ്ണാമൂഴി റെയിഞ്ചു ക ളിൽപ്പെടുന്ന താഴെപറയുന്ന 
മരാമത്ത് പ്രവർത്തികൾക്കായി പ്രത്യേകം പ്രത്യേകംമുദ്രവച്ച 
സീൽ ചെയ്ത ദർഘാ സു കൾ കേരള പൊതു മ രാ മത്ത് 
വകുപ്പിലെ അംഗീകൃത കരാറുകാരിൽനിന്നും 30 - 11- 2010 -ാം 
തീയതി വൈകു ന്നേരം 2 . 30 മണി ക്ക് മുമ്പായി ഈ 
ഓഫീസിൽ ലഭിക്കത്തക്കവിധം ക്ഷണിച്ചുകൊള്ളുന്നു . 


Divisional Forest Office , 
Kozhikode . 


| (Sd.) 
Divisional Forest Officer. 


ദർഘാസ് ഫോറങ്ങൾ അന്നേ ദിവസം ഉച്ചയ്ക്ക് ഒരു 
മണിവരെ ഈ ആഫീ സിൽനിന്നും ലഭി ക്കു ന്ന താ ണ് . 
അംഗീകൃത കരാറുകാർ അവരുടെ രജിസ്ട്രേഷൻ കാർഡിന്റെ 
സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ഹാജ രാ ക്കി യാൽ മാത്രമേ 
മുദ്രവച്ച് ഫോറങ്ങൾ ലഭിക്കുകയുള്ളു. ദർഘാസുകൾ അന്നേ 
ദിവസം വൈകുന്നേരം 3 മണിക്ക് ഹാജരുള്ള കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ ഡിവി ഷ ണൽ ഫോറസ്റ്റ് ഓ ഫീ സറോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോതുറന്ന് 
പരി ശോ ധിക്കു ന്ന താ ണ് . ദർഘാ സിനോ ടൊപ്പം നിശ്ചിത 
നിരതദവ്യം ഏതെങ്കിലും അംഗീകൃത ബാങ്കിൽ അടച്ച് 
കോഴിക്കോട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ പേരിൽ 
മാറത്തക്കവിധം പ്ളഡ്ജ് ചെയ്ത് ഡി. ഡി ., ദേശീയ സമ്പാദ്യ 
പദ്ധതി സർട്ടിഫിക്കറ്റ്, സ്ഥിരനിക്ഷേപ സർട്ടിഫിക്കറ്റ് മുതലായ 
വയിൽഏതെങ്കിലും ഒന്ന് സഹിതം ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. 
കൂടാതെ ദർഘാസിനൊപ്പം 100 രൂപയുടെമുദ്രപ്പത്രത്തിൽ ഒപ്പിട്ട 
നിശ്ചിത മാതൃകയിലുള്ള ഒരു പ്രാഥമിക എഗ്രിമെന്റുകൂടി 
സമർപ്പിക്കേണ്ടതാണ്. മേൽപ്പറഞ്ഞ വിധത്തിലുള്ള നിരതദ്രവ്യം 
ഉള്ളടക്കം ചെയ്യാത്തതോ നിശ്ചിത മാതൃകയിലുള്ള എഗ്രിമെന്റ് 


WAYANAD WILDLIFE DIVISION 

SULTHAN BATHERY 

TENDER NOTICE 
| No . W ( 6 ) - 5411/ 2010 . 

26th October 2010. 


Separate competitive sealed tenders are invited by the 
undersigned on behalf of Governor of Kerala in the 
prescribed form from eligible contractors registered with 
Kerala PWD for the following civil works in Muthanga 
and Sulthan Bathery Forest Ranges of Wayanad Wildlife 
Division during 2010 - 11 . 


23rd Nov. 2010] 


FOREST DEPARTMENT 


560 


SCHEDULE 


SI. 
No. 


Name of Work with Estimate 
Amount (Approximate ) ( Lakhs ) 


EMD 
Rs. 


1 


- കേരള ഗവർണ്ണർക്കു വേണ്ടി വയനാട് വൈൽഡ് ലൈഫ് 
ഡിവിഷനിൽ മുത്തങ്ങ , സുൽത്താൻ ബത്തേരി എന്നീ 
ഫോറസ്റ്റ് റെയി ആ ക ളിൽ താഴെ പ്പ റ യു ന്ന മരാമത്ത് 
പ്രവർത്തികൾ ചെയ്യു ന്ന തി നായി മത്സരസ്വഭാ വമുള്ളതും 
പ്രത്യേകം പ്രത്യേകം മുദ്രവച്ച് സീൽ ചെയ്തതുമായ ദർഘാ 
സുകൾ കേരള പൊതുമരാമത്ത് വകുപ്പിലെ അംഗീകൃത 
കരാറുകാരിൽ നിന്നും 3 - 12 - 2010 -ാം തീയതി വൈകുന്നേരം 
3 മണിക്ക്മുമ്പായി സുൽത്താൻ ബത്തേരിയിലുള്ള വയനാട് 
വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസിൽ ലഭിക്കത്തക്കവണ്ണം 
ക്ഷണിച്ചുകൊള്ളുന്നു . 

പട്ടിക 


Providing interlocking brick paving at 
in front of the office gate and ticket 
counter at Muthanga in Muthanga Range 
during 2 010- 11 - Rs. 2 .22 

| 5,550 
Construction of culvert at Chenakolly 
in Sulthan Bathery Range during 
2010 - 11 - Rs. 2 

- 5 ,000 
Construction of Toilet at Cheerodankolly 

Antipaoching camp in Muthanga Range 
- during 2010 - 11 - Rs. 0 .75 

1 , 875 


2 


3 


രൂപ് 


Cost of tender form - Rs . 600 + VAT for Sl. No. 1, 
Rs. 400 + VAT for Sl. Nos. 2 and 3 . 
- Period of completion - Upto 2 months for Sl . No. 1, 2 , 
and 1 month for Sl. No. 3. 

Class of contractors - " C class and above. 

The tender is fixed to be conducted on 3 - 12 - 2010 at 
the office of the Wildlife Warden , Wayanad Wildlife 
Division , Sulthan Bathery . The tender forms can be 
purchased from the office of the undersigned during office 
hours upto 1 p .m . on all working days till the tender date . 
Cost of tender form is non refundable . The intending 
tenderer should apply with proof of identity such as 
Electoral Identity Card , Driving Licence , Indian Passport, 
etc . along with Registration Certificate in original to get the 
tender form . The tender form should be properly filled up 
and should be submitted on or before 3 p .m . on 
3 - 12 -2010 . It should be accompanied by all necessary 
documents , along with Earnest Money Deposit by way of 
Bankers DD , or Fixed Deposit or National Saving 
Certificate pledged in favour of Wildlife Warden , Wayanad 
Wildlife Division , Sulthan Bathery, payable at Sulthan 
Bathery. The intending tenderers should also furnish a 
preliminary agreement in stamp paper worth Rs. 100 along 
with tender for each work . Incomplete tender or tenders 
without necessary documents or tenders not in accordance 
with tender conditions will not be accepted . Tenders will 
be opened by the Wildlife Warden or an officer authorised 
by him at 3 .30 p . m . on the same day , in the presence of 
those tenderers who are present at the time. The Wildlife 
Warden reserves the right to reject any tender either partly 
or in wholly without assigning any reason thereof. If the 
tender could not be conducted on the notified date due to 
any reasons , it will be conducted at the same place and 
time on the next working day, as per the same conditions. 

If the tender for all works or any of the works could 
not be conducted on the said date/ dates , tender for such 
works will be conducted at the above place and time with 
same conditions on 10 - 12 - 2010 . If tender could not be 
conducted on that day, it will be conducted on 17 - 12 - 2010 . 
If it could not be conducted on that day also , it will be 
conducted on 24 - 12 -2010 . If it could not be conducted on 
that day also , it will be conducted on 31- 12 - 2010 . All 
existing rules , regulations , directions, conditions etc . 
prevailing in Kerala PWD and Kerala Forest Department 
and Store Purchase Department in respect of civil works 
shall be applicable to these works and tender also . 


കമ ജോലിയുടെ പേരും 

നിരതദ്രവ്യം 
നമ്പർ 

ഏകദേശ അടങ്കൽ 

തുകയും ( ലക്ഷത്തിൽ) 
മുത്തങ്ങ റെയി ഞ്ചിൽ റെയിഞ്ചാഫീസ് 
ഗെയിറ്റ് ടിക്കറ്റ് കൗണ്ടർ ഇവയുടെ മുൻവശം 
ഇന്റർ ലോക്കിംഗ് ടൈൽസ് പതിക്കൽ - 
രൂപ 2.22 

5 , 550 
- സുൽത്താൻബത്തേരി റെയിഞ്ചിൽ 
ചേനരക്കൊല്ലി എന്ന സ്ഥലത്ത് ഒരു 
കൾവർട്ടിന്റെ നിർമ്മാണം - രൂപ 2.00 

5 ,000 
3 മുത്തങ്ങ റെയിഞ്ചിൽ ചീരാടൻകൊല്ലി 
- ആന്റിപോച്ചിംഗ് ക്യാമ്പിൽ ടോയ്ലറ്റ് 
നിർമ്മാണം - രൂപ 0.75 

- 1,875 
ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1- ന് രൂപ 
- 600 + വാറ്റ്, ക്രമനമ്പർ 2 - നും 3 - നും രൂപ 400 + വാറ്റ് 

ജോലി പൂർത്തിയാക്കേണ്ട കാലാവധി - ക്രമനമ്പർ 1- നും 
2 - നും 2 മാസം, ക്രമനമ്പർ 3 - ന് 1 മാസം. 

- കരാറുകാരന്റെ രജിസ്ട്രേഷൻ യോഗ്യത - " സി ക്ലാസും 
ഉപരിയും. 

ദർഘാസ് ഫോറങ്ങൾ ദർഘാസ് തീയതി വരെയുള്ള 
പ്രവർത്തി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ വയനാട് 
വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസിൽ നിന്നും ലഭിക്കുന്ന 
താണ്. അംഗീകൃത കരാറുകാർ അവരുടെ രജിസ്ട്രേഷൻ 
കാർഡ്, ഇലക്ഷൻ കമ്മീഷൻ നൽകുന്ന ഐഡന്റിറ്റി കാർഡ്, 

ഡവിംഗ് ലൈസൻസ്, ഇന്ത്യൻ പാസ്പോർട്ട് മുതലായ 
തിരിച്ചറിയൽ കാർഡിൽ ഒന്ന് അപേക്ഷയോടൊപ്പം ഹാജരാ 
ക്കിയാൽ മാത്രമേ ഫോറങ്ങൾ ലഭിക്കുകയുള്ളൂ. ദർഘാസുകൾ 
3 - 12 - 2010 - ന് വൈകു ന്നേരം 3 . 30 മണിക്ക് തത്സ മ യം 
ഹാജരുള്ള കരാ റു കാ രുടെ സാന്നിദ്ധ്യത്തിൽ വയ നാട് 
വൈൽഡ് ലൈഫ് വാർഡനോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
മറ്റുദ്യോഗസ്ഥനോതുറക്കുന്നതാണ്. ദർഘാസിനോടൊപ്പം 
നിശ്ചിത നിരതദ്രവ്യം ഏതെങ്കിലും അംഗീകൃത ബാങ്കിൽ 
അടച്ച് വയനാട് വൈൽഡ് ലൈഫ് വാർഡൻ, സുൽത്താൻ 
ബത്തേരിയുടെ പേരിൽ സുൽത്താൻബത്തേരിയിൽ മാറത്തെക്ക 
വിധം പ്ളഡ്ജ് ചെയ്ത ഡി . ഡി., ദേശീയ സമ്പാദ്യപദ്ധതി 
സർട്ടിഫിക്കറ്റ്, സ്ഥിരനിക്ഷപ് സർട്ടിഫിക്കറ്റ് മുതലായവയിൽ 
ഏതെങ്കിലും ഒന്ന് ഉള്ളടക്കം ചെയ്യേണ്ടതാകുന്നു . കൂടാതെ 
ഓരോ ദർഘാസിനുമൊപ്പം 100 രൂപയുടെ മുദ്രപ്പത്രത്തിൽ 
ഒപ്പിട്ട നിശ്ചിതമാതൃകയിലുള്ള ഒരു പ്രാഥമിക ഉടമ്പടി കൂടി 
സമർപ്പിക്കേണ്ടതാണ്. മേൽപ്പറഞ്ഞ വിധത്തിൽ നിരതദ്രവ്യം 
ഉള്ളടക്കം ചെയ്യാത്തതോ നിശ്ചിത മാതൃകയിലുള്ള എഗ്രിമെന്റ് 
പൂരിപ്പിച്ച് സമർപ്പിക്കാ ത്ത തോ അപൂർണ്ണ മായതോ ആയ 
ടെണ്ടറുകൾ നിരസിക്കുന്നതായിരിക്കും. ദർഘാസ് ഫോറത്തിന്റെ 
വില യാതൊരു കാരണവശാലും തിരികെ നൽകുന്നതല്ല. 
ടെണ്ടർ ഭാഗികമായോ പൂർണ്ണമായോ യാതൊരു കാരണവും 
കൂടാതെ മാറ്റി വെയ്ക്കു വ നോ നിര സിക്കു വാ നോ ഉള്ള 


23rd Nov. 2010] 


FOREST DEPARTMENT 


561 


5 


11 , 750 


അധികാരം വൈൽഡ് ലൈഫ് വാർഡ നിൽ നിക്ഷിപ് ത 

( 2 ) 
മാ യി രിക്കും. മേൽപ്പറഞ്ഞ ടെണ്ടർ തീയതി ഒരു പൊതു 
അവധി ദിവസമായി പ്രഖ്യാപിക്കപ്പെടുകയോ മറ്റ് കാരണ 

കാസർഗോഡ് റെയിഞ്ചിലെ പാണ്ടി 
ങ്ങ ളാൽ അന്നേ ദിവസം ടെണ്ടർ നട ത്താൻ കഴിയാത 

ബന്തടുക്ക സെക്ഷനിൽ ഡപ്ലക്സ് 
വരികയോ ചെയ്യുന്നപക്ഷം പ്രസ്തുത ടെണ്ടർ തൊട്ടടുത്ത 

ക്വാർട്ടേഴ്സിൽ കോമ്പൗണ്ട് വാൾ 
പ്രവൃത്തി ദിവസം മേൽപ്പറഞ്ഞ സ്ഥലത്തും സമയത്തും വെച്ച് 

നിർമ്മാണ പ്രവൃത്തി- രൂപ 4,70,000 
അതേ വ്യവസ്ഥകളനുസരിച്ച് നടത്തുന്നതായിരിക്കും. 
-- മേൽപ്പറഞ്ഞ തീയതിയിൽ ടെണ്ടർ നടക്കാത്ത പ്രവർത്തി 

കാസർഗോഡ് റെയിഞ്ചിലെ അരിയിൽ 
കൾക്കുള്ള ടെണ്ടറുകൾ 10 - 12 - 2010 - നും അന്നും നടക്കാത്തവയ്ക്ക് 

പാണ്ടിക്കണ്ടം റോഡിന്റെ സോളിംഗ് 
17 - 12 - 2010 - നും അന്നും നടക്കാത്തവയ്ക്ക് 24 - 12 - 2010 - നും 

അഭിവൃദ്ധിപ്പെടുത്തുന്ന പ്രവൃത്തി 
അന്നും 

17 ,500 
നട ക്കാ ത്ത വയ് 

രൂപ് 
31 - 12 - 2010 - നും മേൽപ്പറഞ്ഞ 

7,00 ,000 
സ്ഥലത്തും സമയത്തും അതേ വ്യവസ്ഥകൾക്ക നു സരിച്ച് 

കാസർഗോഡ് റെയിഞ്ചിലെ കോട്ടംകുഴി 
നടത്തുന്നതായിരിക്കും. സിവിൽ വർക്കുകൾക്ക്PWD യിലും 

കർമ്മംതോട് റോഡ് സോളിംഗ് അഭിവൃദ്ധി 
വനം വകു പ്പിലും നില വിലുള്ള എല്ലാ വ്യ വ സ്ഥ കളും 

പ്പെടുത്തുന്ന പ്രവൃത്തി -രൂപ 5,00,000 12 ,500 
സ്റ്റോർ പർച്ചേയ് സ് നിബ ന്ധ ന കളും ഈ ടെണ്ട റിനും 
ബാധകമായിരിക്കുന്നതാണ്. 

കൊട്ടിയൂർ റെയിഞ്ചിലെ പാൽചുരം 

സോളാർ പവർ ഫെൻസിംഗ് പ്രവൃത്തി 
Office of the Wildlife Warden , 

- രൂപ 3 ,00 , 000 

7 ,500 
Wayanad Wildlife Division , 

- ( Sd.) 
Sulthan Bathery. 

- Wildlife Warden. 

ദർഘാസ് ഫോറത്തിന്റെ വില കമനമ്പർ 1- ന് രൂപ 

920 + വാറ്റ്, ക്രമനമ്പർ 2 - ന് രൂപ 1,375 + വാറ്റ്, ക്രമനമ്പർ 3 - നും 
കണ്ണൂർ ഡിവിഷൻ 

5 - നും രൂപ 940 + വാറ്റ്, കമനമ്പർ 4 - ന് രൂപ 300 + വാറ്റ്, 

ക്രമനമ്പർ 6 - ന് രൂപ 1, 400 + വാറ്റ്, കമനമ്പർ 7 - ന് രൂപ 
ദർഘാസ് പരസ്യം 

1,000 + വാറ്റ്, ക്രമനമ്പർ 8- ന് രൂപ 600 + വാറ്റ്. 
നമ്പർ ജി . 7660 / 2010. 

2010 നവംബർ 1. 

കാലാവധി കമനമ്പർ 1- ന് 6 മാസം, മറ്റുള്ളവയ്ക്ക് 

3 മാസം. 
കേരള ഗവർണ്ണർക്കു വേണ്ടി കണ്ണൂർ ഡിവിഷന്റെ 
കീഴിലുള്ള വിവിധ മ യി ഞ്ചുകളിലെ താഴെ പ റ യുന്ന 

- ദ ർ ഘാസ് ഫോറ ങ്ങളും മറ്റും ദർ ഘാസ് ദിവസം 
പ്രവൃത്തികൾക്ക് മൽസരസ്വഭാവമുള്ളദർഘാസുകൾക്ഷണിച്ചു 

( 8 - 12 - 2010 ) പകൽ 1 മണിവരെ കണ്ണൂർ ഡിവി ഷ ണൽ 
കൊള്ളുന്നു . കേരള പൊതുമരാമത്ത് വകുപ്പിലെ അംഗീകൃത 

ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. നിരതദ്രവ്യം 
കരാറുകാരിൽനിന്നും പ്രത്യേകം പ്രത്യേകമായി പേരെഴുതി മുദ 

ഏതെങ്കിലും ഒരു ദേശസാൽകൃത ബാങ്കിൽ നിന്നും കണ്ണൂർ 
വെച്ച് ദർഘാ സു കൾ കണ്ണൂർ ഡിവി ഷ ണൽ ഫോറസ്റ്റ് 

ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ, കണ്ണൂർ- 12 എന്ന വിലാസ 
ഓഫീസിൽ 8 - 12 - 2010 -ാം തീയതി വൈകു ന്നേരം ത്തിൽ മാറ്റത്തക്കവണ്ണം ഡിമാന്റ് ഡ്രാഫ്റ്റായി ദർഘാസിനോ 
3 മണി വരെ സ്വീകരിക്കുന്നതും അന്നേദിവസം വൈകുന്നേരം ടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ഓരോ ദർഘാസ് പ്രമാണ 
3.30 - ന് കണ്ണൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം ത്തോടുംകൂടി 100 രൂപ മുദ്രപ്പത്രത്തിൽ പ്രാഥമിക ഉടമ്പടി 
അധികാ ര പ്പെടു ത്തുന്ന മറ്റു ദ്യോഗസ്ഥനോ ഹാജ രാ യുള്ള - ഉണ്ടാ യി രി ക്ക ണം . ദർഘാ സു കൾ സ്വീക രി ക്കു ന്ന തിനും 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതും നിരാ ക രിക്കു ന്ന തി നു മുള്ള പൂർണ്ണ അധികാരം കണ്ണൂർ 
ആകുന്നു. 

ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറിൽ നിക്ഷിപ്തമായിരിക്കും. 
കമ - പ്രവൃത്തിയുടെ പേരും 

നിരതദ്രവ്യം 

കേരള പൊതുമരാമത്ത് വകുപ്പിന്റെയും കേരള വനം 
നമ്പർ ഉദ്ദേശ അടങ്കൽ തുകയും 

രൂപ് 

വകുപ്പിന്റെയും ദർഘാസുകളെ സംബന്ധിച്ച മറ്റെല്ലാ വ്യവസ്ഥ 
- (1) ( 2 ) 

( 3 ) 

കളും ഇതിനും ബാധ മകാണ്. കൂടുതൽ വിവരങ്ങൾ ഈ 

ഓഫീസിൽ നിന്ന് പ്രവൃത്തി ദിവസങ്ങളിൽ അന്വേഷിച്ചറിയാ 
കാഞ്ഞങ്ങാട് റെയിഞ്ചിലെ ഭീമനടി 

വുന്നതാണ്. 8 - 12 - 2010 - ന് പൊതു അവധിയായി വരികയാ 
സെക്ഷനിലെ പ്ലാച്ചിക്കരയിൽ ടൈപ്പ്- 1 

ണെ ങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം മേൽപ്പറഞ്ഞ 
ക്വാർട്ടേഴ്സ് നിർമ്മാണ പ്രവൃത്തി 

സ്ഥലത്തും സമയത്തും വെച്ച് ടെണ്ടർ നടത്തുന്നതായിരിക്കും. 
(പുനർ ദർഘാസ്) - രൂപ 4, 60 ,000 

11, 500 

ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും പ്രവൃത്തികളുടെ 
ടി മരുതോ സെക്ഷനിലെ മരുതോം 

ദർഘാസുകൾ അന്നേദിവസം നടക്കാതെ വന്നാൽ പ്രസ്തുത 
ശിവഗിരിയിൽ സോളിംഗ് അഭിവൃദ്ധിപ്പെടു 

പ്രവൃത്തികളുടെ ദർഘാസുകൾ 15 - 12 - 2010 -ാം തീയതി പകൽ 
ത്തുന്ന പ്രവൃത്തി (പുനർ ദർഘാസ്) 

3 മണിവരെ സ്വീകരിക്കുന്നതും 3.30 മണിക്ക് ഹാജരുള്ള 
രൂപ് 6,86,000 

17 , 150 

കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 
ടി ഭീമനടി സെക്ഷനിലെ പന്നിത്തടം 

മേൽപ്പറഞ്ഞ അടങ്കൽ തുക ഉദ്ദേശം മാത്ര മാ ണ് . 
വണ്ണാരക്കടവ് സോളിംഗ് അഭിവൃദ്ധിപ്പെടു 

യഥാർത്ഥ സംഖ്യ ടെണ്ടർ ഫോറത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. 
ത്തുന്ന പ്രവൃത്തി (പുനർ ദർഘാസ്) 

ഫണ്ടിന്റെ ലഭ്യതയനുസരിച്ച് പ്രവൃത്തികൾ പരിമിത 
രൂപ് 4 ,71, 000 

11 ,775 

പ്പെടുത്തുന്നതാണ്. 
കൊട്ടിയൂർ റെയിഞ്ചിലെ എടയാർ 
തോലാമ്പ് സെക്ഷനിൽ റെയിഞ്ച് 

( ഒപ്പ്) 
ഓഫീസിന്റെ പിറകിൽ കോമ്പൗണ്ട്വാൾ 

ഡിവിഷണൽ ഫോറസ്റ്റ് 

ഡിവിഷണൽ ഫോറസ് 
നിർമ്മാണ പ്രവൃത്തി- രൂപ 1,20 ,000 3 , 000 ആഫീസ്, കണ്ണൂർ. 

ആഫീസർ. 


